| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2006 -2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


ം 
GOVERN 


ൾ 


ര സ 
VMENT OF 
नयनत 


KERALA 


- th 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th April 2008 

2008 ഏപ്രിൽ 15 
26th Chaithra 1930 
| 1930 ചൈതം26 


നമ്പർ 


കല്ലറ ഗ്രാമപഞ്ചായത്ത് 


പരസ്യം 


നമ്പർ എ3- 35 / 2008. 

2008 മാർച്ച് 1. 
- കല്ലറ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 
കെട്ടിടങ്ങളുടെ നികുതി 23 - 6 - 2007 - ലെ ജി . ഒ . ( എം .എസ്.) 
നമ്പർ 166 / 2007/ ത . സ്വ . ഭ. വ . സർക്കാർ ഉത്തരവിന് വിധേയമായി 
1- 4 - 2008 മുതൽ പ്രാബല്യത്തോടെ പരിഷ്കരിക്കുവാൻ 22 - 1 
-2008- ലെ III (1) നമ്പർ തീരുമാന പ്രകാരം കല്ലറ ഗ്രാമപഞ്ചാ 
യത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കു ന്നു . ആയതു പ്രകാരം 
നികുതി പുതുക്കി നിശ്ചയിക്കുന്നതിനായി 16 വാർഡുകളിൽ 
കുറി ഞ്ചിലക്കാട് ( വാർഡ് XII) വാർഡ് ഒഴികെയുള്ള 15 
വ ാ ര ഡ 

ക ൾ 
ഭാഗി ക മാ യി 1 -ാം മേഖ ല യിലും കുറി ഞ്ചി ല ക്കാട് 
ഉൾപ്പെടെയുള്ള 16 വാർഡുകളിൽ 1 -ാം മേഖല ഒഴികെയുള്ള 
എല്ലാ പ്രദേശങ്ങളും 2 ഉം 3 ഉം മേഖലയിൽ ഉൾപ്പെടുത്തി 
യും, റോഡുകളേയും പ്രദേശങ്ങളേയും 1, 2, 3, മേഖലകളാക്കി 
തരംതിരിച്ചുമുള്ള ഭൂപടം കല്ലറ പഞ്ചായത്താഫീസിലും പഞ്ചാ 
യത്തു നോട്ടീസ് ബോർഡുകളിലും ഗ്രാമസഭാ നോട്ടീസ് 
ബോർഡുകളിലും പരസ്യപ്പെടുത്തിട്ടുള്ളതാണ്. ഓരോ പ്രദേശ 
ങ്ങ ളിലും നിശ്ചയിച്ച നികുതി നിരക്കു കളും നോട്ടീസ് 
ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 


മേൽ തീരുമാനത്തിനെതിരെ ആർക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം 2008 ഏപ്രിൽ 30 -ാം തീയതി ക്കു മുമ്പായി 
രേഖാമൂലം ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


- ( ഒപ്പ്) 

സെക്രട്ടറി 
കല്ലറ ഗ്രാമപഞ്ചായത്ത് 
( സ്പെഷ്യൽ ഗ്രേഡ്). 


